Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEON 


ര 


, നാ 


MENTO 


OF KER 

- 


| 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


4th August 2009 

2009 ആഗസ്റ്റ് 4 
13th Sravana 1931 
1931 ശ്രാവണം 13 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Notifications by Heads of Departments 
Animal Husbandry Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


നമ്പർ ബി - 324 / 2008. 


2009 ജൂ 


ലൈ 


10 . 


മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ നിൽക്കുന്ന ഒരു 
ആഞ്ഞിലി മരവും ഒരു വട്ടമരവും 20-8-2009 പകൽ 12 മണിക്ക് 
മണർകാട് റീജിയണൽ പൗൾട്രിഫാമിൽ വച്ച് പരസ്യമായി 

ലേലം ചെയ്തു കൊടു ക്കു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം പകൽ 
11 മണിക്ക് മുമ്പായി ഫാം ഓഫീസിൽ 3,000 രൂപ നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്. ലേലത്തോടൊപ്പം തന്നെ സീൽ ചെയ്ത 
ക്വട്ടേഷനുകളും ക്ഷണിക്കുന്നു. ക്വട്ടേഷനുകൾ സമർപ്പിക്കുന്നവർ 
3,000 രൂപ നിരതദ്രവ്യം അടച്ച് 20- 8-2009- ന് പകൽ 11 മണിക്ക് 
മുമ്പായി ക്വട്ടേഷനു കൾ സമർപ്പി ക്കേ ണ്ട താ ണ് . 


ലേലത്തിനുശേഷം പരസ്യമായി ക്വട്ടേഷനുകൾ തുറക്കുന്നതും 
ഏറ്റവും കൂടുതൽ തുക ലേലം/ ക്വട്ടേഷൻ താൽക്കാലികമായി 
അംഗീക രി ക്കു ന്ന തു മാ ണ് . അപ്പോൾത്തന്നെ 75 % തുക 
അടക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിയ അറിയിപ്പ് 
ലഭിക്കുന്ന മുറയ്ക്ക് ബാക്കി തുകയും നികുതിയും 
അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് 
ലഭിക്കുന്നതാണ്. ടി ലേലം/ ക്വട്ടേഷൻ സർക്കാർ വ്യവസ്ഥകൾക്ക് 
വിധേയമായിരിക്കും, ടി ക്വട്ടേഷൻ/ ലേലം കാരണം പറയാതെ 
തന്നെ റദ്ദ് ചെയ്യു ന്ന തിനോ നിര സി ക്കു ന്ന തിനോ ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രം, അസിസ്റ്റന്റ് ഡയറക്ടർ. 
മണർകാട് പി. ഒ., കോട്ടയം. 


Gaz. No. 31/ 2009 /DTP (Animal Husbandry ). 


